Government of Kerala 
കേരള സർക്കാർ 

| 2010 


| Reg . No . രജി. നമ്പർ 
KL / TV ( N )/ 12 / 2009 - 2011 


OVEON 


ര 


, നാ 


MENTO 


OF KER 

- 


| 


KERALA GAZETTE 

- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LV 


THIRUVANANTHAPURAM , TUESDAY 


No. 


10th August 2010 

2010 ആഗസ്റ്റ് 10 
19th Sravana 1932 
1932 ശ്രാവണം 19 


വാല്യം 55 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Fire Force Department 


ദർഘാസ്/ ലേലപ്പരസ്യം 


- (1) 


നമ്പർ ബി2 - 4151/ 2010. 


2010 ജൂ 


ലൈ 12. 


അഗ്നിരക്ഷാ സേവന വകുപ്പ് വക നെയ്യാറ്റിൻകര 
അഗ്നിരക്ഷാ നിലയത്തിലെ ജീപ്പ് കെ .എൽ.- 01 എ 5631 (1990 
മോഡൽ) ഇപ്പോഴത്തെ സ്ഥിതിയിലും അവസ്ഥയിലും 6 -10 -2010 
പകൽ 11 മണിക്ക് നെയ്യാറ്റിൻകര അഗ്നിരക്ഷാ നിലയത്തിൽവച്ച് 
പരസ്യമായി ലേലം ചെയ്തുകൊടുക്കുന്നതാണ്. 

ലേലത്തോടൊപ്പം മുദ്ര പതിച്ച ടെൻഡറുകളും ക്ഷണിച്ചു 
കൊള്ളുന്നു . ടെൻഡറുകൾ 4-10 -2010 ഉച്ചയ്ക്ക് 1 മണി വരെ 
നേരിട്ടോ തപാൽ വഴിയോ സ്വീകരിക്കുന്നതാണ്. ഒരു മണിക്കു 
ശേഷം ലഭിക്കുന്ന ടെൻഡറുകൾ യാതൊരു കാരണവശാലും 
സ്വീകരിക്കുന്നതല്ല. മുദ്ര പതിപ്പിച്ച ടെൻഡറുകൾ ഉൾക്കൊള്ളുന്ന 
കവറിന്റെ പുറത്ത് അഗ്നിരക്ഷാ സേവന വകുപ്പ് നെയ്യാറ്റിൻകര 
അഗ്നിരക്ഷാ നിലയം വക ജീപ്പ് കെ .എൽ.- 01 എ . 5631 വാങ്ങു 
ന്നതിനുള്ള ടെൻഡർ എന്ന് എഴുതിയിരിക്കണം. ടെൻഡറുകൾ 
ഡിവിഷണൽ ആഫീസർ, അഗ്നിരക്ഷാ സേവനം, ദക്ഷിണ 
മേഖല, ഗവൺമെന്റ് പ്രസ് പി . ഒ ., ഹൗസിംഗ് ബോർഡ് 
ജംഗ്ഷൻ, ചെങ്കൽചൂള, തിരുവനന്തപുരം- 1 എന്ന വിലാസ 
ത്തിൽ അയ ക്കേ ണ്ട താ ണ്. പരസ്യ ലേല ത്തി നു ശേഷം 
നേരത്തെ ലഭിച്ചിട്ടുള്ള ടെൻ ഡ റു കൾ തുറ ക്കു ന്നതും 
ലേലത്തിൽ കേട്ട തുകയോ ടെൻഡറിൽ കൊടുത്ത തുകയോ 


ഏതാണ് കൂടുതൽ ആ തുകയ്ക്ക് താൽക്കാലികമായി ലേലം 
ഉറപ്പിക്കുന്നതാണ്. ലേലത്തിൽ പങ്കെടുക്കുന്നവർ ടെൻഡർ 
നൽകിയിരിക്കണമെന്ന് നിർബ്ബന്ധമില്ല . 

ലേലത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കു ന്ന വർ ലേലം 
തുടങ്ങുന്നതിന് ഒരു മണിക്കൂർ മുൻപായി 1,000 രൂപ (ആയിരം 
രൂപ മാത്രം) നിരതദ്രവ്യമായി അടയ്ക്കേണ്ടതാണ്. ടെൻഡർ 
നൽകുവാൻ ആഗ്രഹിക്കുന്നവർ നിരതദ്രവ്യമായി 1,000 രൂപയുടെ 
ക്രോസ്ചെയ്യാത്ത ബാങ്ക് ഡ്രാഫ്റ്റ് സ്റ്റേറ്റ് ബാങ്ക്ഓഫ് ട്രാവൻകൂർ, 
വെള്ളയ മ്പലം ബാഞ്ചിൽ മാറ്റത്തക്കവിധം ഡിവിഷണൽ 
ആ ഫീ സർ , അഗ്നിരക്ഷാ സേവ നം , ദക്ഷിണ മേഖ ല , 
തിരുവനന്തപുരം- 1 എന്ന വിലാസത്തിൽ ടെൻഡറിനോടൊപ്പം 
അയയ്ക്കേണ്ടതാണ്. നിരതദ്രവ്യമില്ലാത്ത ടെൻഡറുകൾ സ്വീകരി 
ക്കുന്നതല്ല . ടെൻഡറുകൾ സമർപ്പിച്ചവർ തങ്ങളുടെ ടെൻഡറുകൾ 
സ്വീക രി ക്കു ന്ന പക്ഷം പണം അട യ് ക്കേ ണ്ട തി ലേ ക്കായി 
- ലേലസമയത്ത് ഹാജരായിരിക്കേ ണ്ടതാണ്. ടെൻഡറുകൾ 
നൽകിയവർക്കും ലേലത്തിൽ പങ്കെടുക്കാവുന്നതാണ്. എന്നാൽ 
അവർ വീണ്ടും നിരതദ്രവ്യം അടയ്ക്കേണ്ടതില്ല . ഏറ്റവും കൂടിയ 
തുകയ്ക്ക് ലേലം വിളിക്കുന്ന ആളിന്റെ ടെൻഡർ നൽകുന്ന 
ആളിന്റെ പേരിൽ ലേലം താൽക്കാലികമായി ഉറപ്പിക്കുന്നതും 
പ്രസ്തുത വ്യക്തി ലേലം/ ടെൻഡർ കൊണ്ട് തുകയുടെ 25 % 
അപ്പോൾതന്നെ അടയ്ക്കേണ്ടതുമാണ്. ലേലം സ്ഥിരപ്പെടുത്തി 
ഉത്തരവ് ലഭിച്ച് 15 ദിവസത്തിനകം ബാക്കി തുകയും മൊത്തം 
തുകയ്ക്കുള്ളവിൽപ്പന നികുതിയും ഒടുക്കി ടി വ്യക്തി 


10th AUGUST 2010 ] 


AGRICULTURE DEPARTMENT 


സ്വന്തം ഉത്തരവാദിത്വത്തിലും ചെലവിലും വാഹനം നീക്കം ഡിവിഷണൽ ആഫീസർ, അഗ്നിരക്ഷാ സേവനം, ദക്ഷിണ മേഖല , 
ചെയ്യേണ്ടതാണ്. ലേലം/ ടെൻഡർ സ്ഥിരപ്പെടുത്തുന്ന ആളിന്റെ തിരുവനന്തപുരം-1 എന്ന വിലാസത്തിൽ ടെൻഡറിനോടൊപ്പം 
ഒഴികെയുള്ളവരുടെ നിരതദ്രവ്യം ലേലം കഴിഞ്ഞാലുടൻ അയക്കേണ്ടതാണ്. നിരതദ്രവ്യമില്ലാത്ത ടെൻഡറുകൾ സ്വീകരി 
മടക്കിക്കൊടുക്കുന്നതാണ്. 

ക്കുന്നതല്ല . ടെൻഡറുകൾ സമർപ്പിച്ചവർ തങ്ങളുടെ ടെൻഡറുകൾ 
ഏതെ ങ്കിലും കാര ണ വ ശാൽ ലേലം/ ടെൻഡർ 

സ്വീക രി ക്കു ന്ന പക്ഷം പണം അട യ് ക്കേ ണ്ട തി ലേ ക്കായി 
സ്ഥിരപ്പെടുത്തി കിട്ടുന്നയാൾ ലേല നിബന്ധനകൾ ലംഘിക്കു 

ലേലസമയത്ത് ഹാജരായിരിക്കേ ണ്ട താണ്. ടെൻഡറുകൾ 
കയാണെങ്കിൽ ടിയാൻ അടച്ച തുക സർക്കാരിലേക്ക് മുതൽ 

നൽകിയവർക്കും ലേലത്തിൽ പങ്കെടുക്കാവുന്നതാണ്. എന്നാൽ 
കൂട്ടുന്നതും വാഹനം പുനർലേലം ചെയ്യുന്നതുമായിരിക്കും. 

അവർ വീണ്ടും നിരതദ്രവ്യം അടയ്ക്കേണ്ടതില്ല . ഏറ്റവും കൂടിയ 
പുനർലേലത്തിൽ എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ ആയത് 

തുകയ്ക്ക് ലേലം വിളിക്കുന്ന ആളിന്റെ ടെൻഡർ നൽകുന്ന 
മുൻ ലേലക്കാരനിൽ നിന്നും ഈടാക്കുന്നതും കൂടുതലായി 

ആളിന്റെ പേരിൽ ലേലം താൽക്കാലികമായി ഉറപ്പിക്കുന്നതും 
കിട്ടുന്ന തുകയ്ക്ക് മുൻ ലേലക്കാരന് അവകാശം ഇല്ലാത്തതും 

പ്രസ്തുത വ്യക്തി ലേലം/ ടെൻഡർ കൊണ്ട തുകയുടെ 25 % 
ആകുന്നു . 

അപ്പോൾതന്നെ അടയ്ക്കേണ്ടതുമാണ്. ലേലം സ്ഥിരപ്പെടുത്തി 

ഉത്തരവ് ലഭിച്ച് 15 ദിവസത്തിനകം ബാക്കി തുകയും മൊത്തം 
ലേലത്തിൽ പങ്കെടുക്കുന്നവരും ടെൻഡർ സമർപ്പിച്ചവരും 

തുകയുള്ളവിൽപ്പന നികുതിയും ഒടുക്കി ടി വ്യക്തി 
മേൽപ്പറഞ്ഞ നിബന്ധനകൾ അതേപടി പാലിക്കേണ്ടതാണ്. 

സ്വന്തം ഉത്തരവാദിത്വത്തിലും ചെലവിലും വാഹനം നീക്കം 
ലേലത്തിൽ പങ്കെടുക്കുവാൻ ടെൻഡർ നൽകുവാൻ ആഗ്രഹി 

ചെയ്യേണ്ടതാണ്. ലേലം/ ടെൻഡർ സ്ഥിരപ്പെടുത്തുന്ന ആളിന്റെ 
ക്കുന്നവർക്ക് നെയ്യാറ്റിൻകര അഗ്നിരക്ഷാ നിലയത്തിൽവച്ച് 

ഒഴികെയുള്ളവരുടെ നിര തദവ്യം ലേലം കഴിഞ്ഞാലുടൻ 
സ്റ്റേഷൻ ഓഫീ സ റുടെ അ നു മ തി യോടെ പ്രവൃത്തി 

മടക്കിക്കൊടുക്കുന്നതാണ്. 
ദിവസങ്ങളിൽ ഓഫീസ് സമയത്ത് മേൽപ്പറഞ്ഞ വാഹനം 
പരിശോധിക്കാവുന്നതാണ്. 

ഏതെ ങ്കിലും കാര ണ വ ശാൽ ലേലം/ ടെൻ ഡർ 

സ്ഥിരപ്പെടുത്തി കിട്ടുന്നയാൾ ലേല നിബന്ധനകൾ ലംഘിക്കു 
യാതൊരു കാരണവും കാണിക്കാതെ ലേലം/ ടെൻഡർ 

കയാണെങ്കിൽ ടിയാൻ അടച്ച തുക സർക്കാരിലേക്ക് മുതൽ 
നടപടികൾ മാറ്റിവയ്ക്കുന്നതിനും റദ്ദാക്കുന്നതിനും ടെൻഡറുകൾ 

കൂട്ടുന്നതും വാഹനം പുനർലേലം ചെയ്യുന്നതുമായിരിക്കും. 
അസ്ഥിര പ്പെ ടു ത്തു ന്ന തിനും താഴെ ഒപ്പു വച്ചി രി ക്കു ന്ന 

പുനർലേലത്തിൽ എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ ആയത് 
ഓഫീസർക്ക് പൂർണ്ണ അധികാരം ഉണ്ടായിരിക്കുന്നതാണ്. 

മുൻ ലേലക്കാരനിൽ നിന്നും ഈടാക്കുന്നതും കൂടുതലായി 
കിട്ടുന്ന തുകയ്ക്ക് മുൻ ലേലക്കാരന് അവകാശം ഇല്ലാത്തതും 

ആകുന്നു . 
നമ്പർ ബി2 - 3694 /2010. 

2010 ജൂ ലൈ 21. 

- ലേലത്തിൽ പങ്കെടുക്കുന്നവരും ടെൻഡർ സമർപ്പിച്ചവരും 
അഗ്നിരക്ഷാ സേവന വകുപ്പ് വക പൂ വാർ - മേൽപ്പറഞ്ഞ നിബന്ധനകൾ അതേപടി പാലിക്കേണ്ടതാണ്. 
അഗ്നിരക്ഷാ നിലയത്തിലെ ബജാജ് ടെമ്പോ ജീപ്പ് കെ .എൽ.- 01 ലേലത്തിൽ പങ്കെടുക്കുവാൻ ടെൻഡർ നൽകുവാൻ ആഗ്രഹി 
ഇ 763 (1994 മോഡൽ) ഇപ്പോഴത്തെ സ്ഥിതിയിലും അവസ്ഥ 

ക്കുന്നവർക്ക് പൂവാർ അഗ്നിരക്ഷാ നിലയത്തിൽവച്ച് സ്റ്റേഷൻ 
യിലും 13 - 10 - 2010 പകൽ 11 മണിക്ക് പൂവാർ അഗ്നിരക്ഷാ ഓഫീസറുടെ അനുമതിയോടെ പ്രവൃത്തി ദിവസങ്ങളിൽ 
നിലയത്തിൽവച്ച് പരസ്യമായി ലേലംചെയ്തുകൊടുക്കുന്നതാണ്. 

ഓഫീസ് സമയത്ത് മേൽപ്പറഞ്ഞ വാഹനം പരിശോധിക്കാവുന്ന 

താണ്. 
ലേലത്തോടൊപ്പം മുദ്ര പതിച്ച ടെൻഡറുകളും ക്ഷണിച്ചു 
കൊള്ളുന്നു . ടെൻഡറുകൾ 11- 10 - 2010 ഉച്ചയ്ക്ക് 1 മണി വരെ യാതൊരു കാരണവും കാണിക്കാതെ ലേലം/ ടെൻഡർ 
നേരിട്ടോ തപാൽ വഴിയോ സ്വീകരിക്കുന്നതാണ്. ഒരു മണിക്കു നടപടികൾ മാറ്റിവയ്ക്കുന്നതിനും റദ്ദാക്കുന്നതിനും ടെൻഡറുകൾ 
ശേഷം ലഭിക്കുന്ന ടെൻഡറുകൾ യാതൊരു കാരണവശാലും അസ്ഥിര പ്പെടു ത്തു ന്ന തിനും താഴെ ഒപ്പു വച്ചി രി ക്കുന്ന 
സ്വീകരിക്കുന്നതല്ല. മുദ്ര പതിപ്പിച്ച ടെൻഡറുകൾ ഉൾക്കൊള്ളുന്ന ഓഫീസർക്ക് പൂർണ്ണ അധികാരം ഉണ്ടായിരിക്കുന്നതാണ്. 
കവറിന്റെ പുറത്ത് അഗ്നിരക്ഷാ സേവന വകുപ്പ് പൂ വാർ 
അഗ്നിരക്ഷാ നിലയം വക ബജാജ് ടെമ്പോ ജീപ്പ് കെ .എൽ.- 01 ഡിവിഷണൽ ആഫീസറുടെ 

( ഒപ്പ്) 
ഇ 763 വാങ്ങുന്നതിനുള്ള ടെൻഡർ എന്ന്എഴുതിയിരിക്കണം. കാര്യാലയം, അഗ്നിരക്ഷാ സേവനം, 

. ഡിവിഷണൽ ഓഫീസർ. 
ടെൻഡറുകൾ ഡിവിഷണൽ ആഫീസർ, അഗ്നിരക്ഷാ സേവനം, - ദക്ഷിണമേഖല , തിരുവനന്തപുരം- 1. 
ദക്ഷിണ മേഖല, ഗവൺമെന്റ് പസ് പി . ഒ ., ഹൗസിംഗ് 
ബോർഡ് ജംഗ്ഷൻ, ചെങ്കൽചൂള, തിരുവനന്തപുരം- 1 എന്ന 
വിലാസത്തിൽ അയയ്ക്കേണ്ടതാണ്. പരസ്യ ലേലത്തിനുശേഷം 
നേരത്ത് ലഭിച്ചിട്ടുള്ള ടെൻ ഡ റു കൾ തുറ ക്കു ന്നതും 
ലേലത്തിൽ കേട്ട തുകയോ ടെൻഡറിൽ കൊടുത്ത തുകയോ 
ഏതാണ് കൂടുതൽ ആ തുകയ്ക്ക് താൽക്കാലികമായി ലേലം 
ഉറപ്പിക്കുന്നതാണ്. ലേലത്തിൽ പങ്കെടുക്കുന്നവർ ടെൻഡർ 
നൽകിയിരിക്കണമെന്ന് നിർബ്ബന്ധമില്ല . 

ലേലത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കു ന്ന വർ ലേലം 
തുടങ്ങുന്നതിന് ഒരു മണിക്കൂർ മുൻപായി 1,000 രൂപ (ആയിരം 
രൂപ മാത്രം) നിരതദ്രവ്യമായി അടയ്ക്കേണ്ടതാണ്. ടെൻഡർ 
നൽകുവാൻ ആഗ്രഹിക്കുന്നവർ നിരതദ്രവ്യമായി 1,000 രൂപയുടെ 
കാസ് ചെയ്യാത്ത ബാങ്ക് ഡാഫ്റ്റ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് 
ട്രാവൻകൂർ, വെള്ളയ മ്പലം ബാഞ്ചിൽ മാറ്റ ത്തക്ക വിധം 


